Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 /12 - 14 


सत्यमेव जयते 


GOVERN 


- 
കേര 


T 


രള സർക്കി 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


19th June 2012 
| 2012 ജൂൺ 19 
29th Jyaishta 1934 
1934 ജ്യേഷ്ഠം 29 


വാല്യം 57 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 


നമ്പർ എ 


ഇ ( 3) 367 / 2012. 


2012 ജൂൺ 1. 


47,800 


1 RIDF XVII - പെരിങ്ങമ്മല ബനാന 
നഴ്സറിയിൽ ആനക്കിടങ്ങ് കുഴിക്കൽ - 

19,10 ,000 
- 2 ടി ടി ചെയ്ൻ ലിങ്ക് വേലി നിർമ്മാണം - 

-- 50, 82 ,000 
- 3 ടി ടി വാച്ച്മാൻ കാബിനും ഗേറ്റും 

നിർമ്മാണം - 2,77,000 


1, 27 ,100 


7 ,000 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം ക്യഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
12 - 7 - 2012 വൈകുന്നേരം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30- ന് ഹാജരുള്ള കരാറു 
കാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാ സു കൾ സ്വീക രിക്കു ന്നതും തുറ ക്കു 
ന്നതുമാണ്. 


4 ടി പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ട 
- ത്തിൽ IV, V ബ്ലോക്കുകളിൽ നിലവിലുള്ള 
കുളത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണം - 
- 14, 55, 000 


36,400 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 2,870 + 
വാറ്റ്, ക്രമ നമ്പർ 2 - ന് 7 ,630 + വാറ്റ്, ക്രമ നമ്പർ 3 - ന് 
560 + വാറ്റ്, കമനമ്പർ 4 - ന് 2, 190 + വാറ്റ്. 


പണി തീർക്കേണ്ട കാലാവധി 5 മാസം. 


19th JUNE 2012 ) 


AGRICULTURE DEPARTMENT 


84 


3. ദർഘാസിന്റെ പുറത്ത് ഉണക്ക കുരുമുളക് വാങ്ങുന്നതി 
നുള്ള ദർഘാസ്എന്നെഴുതുകയും സമർപ്പിക്കുന്ന 
വ്യക്തിയുടെ ശരിയായ മേൽവിലാസമെഴുതി ആയത് 
സീൽ ചെയ്യുകയും വേണം. 
ദർഘാസിൽ ഒരു കിലോഗ്രാം ഉണക്ക കുരുമുളകിന്റെ 
വില അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ട 
താണ്. 


4 . 


ദർഘാസ് പ്രമാണം തിരു വ ന ന്ത പുരം വെള്ളായണി 
യിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
കാര്യാലയത്തിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് ഒരു മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു 
കൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 
നികുതി അടക്കം ഈ ഓഫീസിലടച്ച് രസീത് വാങ്ങേണ്ട 
തു മാ ണ് . ദർഘാസ് പ്രമാ ണ ത്തിന്റെ അധിക പകർപ്പിന് 
വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
അ സി സ്റ്റന്റ് എ ക് സി ക ട്ടീവ് എഞ്ചി നീ യ ർ ( ക്യ ഷി ), 
തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാറ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും താമസിച്ചു 
ലഭി ക്കു ന്ന തു മായ ദർഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . 
ദർഘാസിനോടൊപ്പം പ്രിലിമിനറി എഗ്രിമെന്റ് 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പി 
ക്കേണ്ടതാണ്. യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ 
പൂർണ്ണമായോ ഭാഗികമായോ നിരസിക്കാനുള്ള അധികാരം 
കൃഷി അസിസ്റ്റന്റ് എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യറിൽ 
നിക്ഷി പ് തമാ യി രി ക്കും . പൊതുമരാമത്ത് വകു പ്പിൽ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


7 . 


o 
. 


കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
വെള്ളായണി, തിരുവനന്തപുരം. എഞ്ചിനീയർ(കൃഷി), 


5. വിലയ്ക്കു പുറമെ വിൽപ്പന നികുതി ഈടാക്കേണ്ടതാ 

ണ ങ്കിൽ ആയത് ദർഘാസ് ഉറ പ്പിച്ചു കിട്ടിയ 
വ്യക്തിയിൽനിന്നും ഈടാക്കേണ്ടതാണ്. 
6. ദർഘാസുകൾ സമർപ്പിക്കുന്നതിന് മുൻപായി വിപണന 
- ത്തിനു സൂക്ഷിച്ചിരിക്കുന്ന ഉണക്ക കുരുമുളകിന്റെ 
ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ്. 
ദർഘാ സു കൾ സമർപ്പിച്ച വർക്ക് ഒരിക്കൽ കൂടി 
അവസരം ലഭിക്കുന്നതിനായി തൽസമയം ഹാജരുള്ള 
വരെ മാത്രം ഉൾപ്പെടുത്തി 3.30 - ന് ഒരു ലേലം കൂടി 

നടത്തുന്നതാണ്. 
- 8. 6- 7 - 2012 - ന് 3 മണിവരെ ലഭിച്ച ദർഘാസുകൾ അന്നേ 

ദിവസം തന്നെ ലേലശേഷം തൽസമയം ഹാജരുള്ള 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തുകയോ 
ദർഘാസ് തുകയോ ഏതാണ് കൂടു തൽ എന്ന് 
ത പ ി ക രമായി ബോദ്ധ്യപ്പെടുന്നപക്ഷം ആയത് 
വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി താൽക്കാലികമായി 
സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേലം ഉറപ്പിച്ചു കിട്ടിയ വ്യക്തി ആകെ 
തുകയുടെ മൂന്നിൽ ഒരു ഭാഗം അന്ന് തന്നെ 
ഓഫീസിൽ അടച്ച് രസീതി വാങ്ങേ ണ്ട താ ണ് . 
അല്ലാത്തപക്ഷം നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും ഉറപ്പിച്ച ലേലം/ദർഘാസ് റദുചെയ്യുന്നതു 
മായിരിക്കും. 
10 . സർക്കാരിൽനിന്ന് അറിയിപ്പ് കിട്ടിയാൽ ലേലം/ ദർഘാസ് 

ഉറപ്പിച്ച വ്യക്തി സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ കുരുമുളകും 
തൂക്കി വില മുഴുവനായും അടച്ച് 15 ദിവസത്തിനകം 

സാധനം സ്റ്റോറിൽനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
11. മേൽ പ്രകാരം ചെയ്യാത്ത പക്ഷം ഉൽപ്പന്നം പുനർ 

ലേല ത്തിന് വയ് ക്കു ന്നതും ആ യത് മുഖേന 
- സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 

ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 
12. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ്/ ലേലം 

നിര സി ക്കു ന്ന തിനുള്ള അ ധി കാരം ചീങ്ങേ രി 
എക്സ്റ്റൻഷൻ സ്കീം കൃഷി ഓഫീസർക്ക് ഉണ്ടായിരി 
ക്കു ന്നതും ആയത് ചോദ്യം ചെയ്യാൻ പാടില്ലാ ത്ത 
തുമാകുന്നു . 
13. ഏതെങ്കിലും കാര ണ വശാൽ 6 - 7 - 2012 - ന് അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്ത് മേൽകാര്യങ്ങൾ നടത്തുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ 

നിന്നും നേരിട്ടറിയാവുന്നതാണ്. 
14 . സാധാരണ എല്ലാ സർക്കാർ ദർഘാസ്/ ലേലത്തിനുമുള്ള 

വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി. ഇ .എസ് . 18/ 2012. 


2012 മേയ് 28. 


അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽനിന്നും 
2011-12 സാമ്പത്തിക വർഷം വിളവെടുത്ത ഉദ്ദേശം 316 കി. ഗ്രാം 
ഉണക്ക കുരുമുളക് ദർഘാസ് പരസ്യവും പൊതു ലേലവും 
വഴി 6 -7 - 2012 - ന് ഈ സ്കീമിലെ ഓഫീസിൽ വച്ച് വിപണനം 
നടത്തുന്നതാണ്. ദർഘാസിനും ലേലത്തിലും പങ്കെടുക്കുവാൻ 
താൽപ്പര്യ മു ള്ള വ രിൽനിന്നും നില വിലുള്ള ചട്ട ങ്ങൾക്ക് 
വിധേയ മായി നിശ്ചിത ഫോറ ത്തിൽ സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോറങ്ങൾ 6 - 7 - 2012 വരെയുള്ള എല്ലാ 

പ്രവൃത്തി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒരു മണിവരെ 
അമ്പല വ യൽ ചീങ്ങേ രി എക്സ്റ്റൻഷൻ സ്കീമിൽ 
നിന്നും ലഭി ക്കു ന്ന താ ണ് . പൂ രി പ്പിച്ച ദർഘാസ് 
ഫോമുകൾ 6- 7 - 2012 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിവരെ 
" ടി ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


2. ഓരോ ദർഘാസി നോ ടൊപ്പവും നിര ത ദ വ്യ മായി 

3, 000 പണ മാ യി ഈ ഓഫീസിൽ കെട്ടി 
വയ്ക്കേണ്ടതാണ്. 


ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീം , 
അമ്പലവയൽ. 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


